08-03-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളെ - സത്യം കേള്‍പ്പിക്കുന്നത്‌ ഒരേഒരു ബാബയാണ്‌, അതുകൊണ്ട്‌ 
ഒരു ബാബയില്‍ നിന്ന്‌ മാത്രം കേള്‍ക്കൂ, മനുഷ്യരില്‍ നിന്നല്ല, ഒരു ബാബയില്‍ നിന്ന്‌ 
കേള്‍ക്കുന്നവര്‍ തന്നെയാണ്‌ ജ്ഞാനി 


ചോദ്യം:- ഏത്‌ ആത്മാക്കളാണോ നമ്മുടെ ദൈവീക കുലത്തിലേതായിരിക്കുന്നത്‌, അവരുടെ മുഖ്യ അട 
യാളം എന്തായിരിക്കും? 


ഉത്തരം:- അവര്‍ക്ക്‌ ഈ ജ്ഞാനം വളരെ നല്ലതും മധുരവുമായി തോന്നും. അവര്‍ മനുഷ്യ മതം ഉപേ 
ക്ഷിച്ച്‌ ഈശ്വരീയ മതത്തിലൂടെ നടക്കാന്‍ തുടങ്ങും. ബുദ്ധിയില്‍ വരും ശ്രീമത്തിലൂടെ മാത്രമാണ്‌ നമ്മള്‍ 
ശ്രേഷ്ഠമാകുക. ഇപ്പോള്‍ ഇത്‌ പുരുഷോത്തമ സംഗമയുഗമാണ്‌ നടന്നുകൊണ്ടിരിക്കുന്നത്‌, നമുക്ക്‌ തന്നെ 
ഉത്തമ പുരുഷനാകണം. 


ഓം ശാന്തി. മധുര-മധുരമായ ആത്മീയ കുട്ടികളേ ആത്മ-അഭിമാനിയായി ഭവിക്കു. ദേഹത്തിന്റെ അഭി 
മാനം ഉപേക്ഷിച്ച്‌ സ്വയത്തെ ആത്മാവെന്ന്‌ മനസ്സിലാക്കൂ. ഇതും അറിയാം പരമാത്മാവ്‌ ഒന്നാണ്‌. ബ്രഹ്മാ 
വിനെ പരമാത്മാവെന്ന്‌ പറയില്ല. (്രഹ്മാവിന്റെ 84 ജന്മങ്ങളുടെ കഥ നിങ്ങള്‍ക്കറിയാം. ഇത്‌ അദ്ദേഹ 
ത്തിന്റെ അന്തിമ ജന്മമാണ്‌. എനിക്ക്‌ വരേണ്ടതും ഇതില്‍ തന്നെയാണ്‌, ആരാണോ 84 ജന്മം പൂര്‍ണ്ണമായി 
എടുത്തിട്ടുള്ളത്‌, അവര്‍ക്ക്‌ തന്നെയാണ്‌ പറഞ്ഞ്‌ കൊടുക്കുന്നത്‌. നിങ്ങള്‍ 84 ജന്മങ്ങളെക്കുറിച്ചറിയുന്നി 
ല്ല, ഞാന്‍ തന്നെയാണ്‌ നിങ്ങള്‍ക്ക്‌ പറഞ്ഞ്‌ തരുന്നത്‌. ഏറ്റവും ആദ്യം നിങ്ങള്‍ ഈ ദേവീ-ദേവതയായി 
രുന്നു. ഇപ്പോള്‍ വീണ്ടും ഇതാകുന്നതിന്‌ വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. പുനര്‍ജന്മം അത്‌ ആദ്യത്തെ 
ജന്മം മുതല്‍ തന്നെ ആരംഭിക്കുന്നു. ഇപ്പോള്‍ ബാബ പറയുന്നു- ഞാന്‍ എന്താണോ നിങ്ങളെ കേള്‍പ്പി 
ക്കുന്നത്‌, അതാണ്‌ ശരി. ബാക്കി എന്തെല്ലാമാണോ നിങ്ങള്‍ കേട്ടത്‌, അതെല്ലാം തെറ്റാണ്‌. എന്നെയാണ്‌ 
പറയുന്നത്‌ സത്യം, സത്യം പറയുന്ന ആള്‍. ഞാന്‍ സത്യ ധര്‍മ്മത്തിന്റെ സ്ഥാപന ചെയ്യാന്‍ വരുന്നു. പറ 
യാറുണ്ട്‌ സത്യമുണ്ടെങ്കില്‍ നൃത്തം ചെയ്യു അര്‍ത്ഥം സത്യമുണ്ടെങ്കില്‍ സന്തോഷത്തില്‍ നൃത്തം ചെയ്യു. 
ഇതാണ്‌ ജ്ഞാന ഡാന്‍സ്‌. ഭക്തര്‍ കൃഷ്ണനെയാണ്‌ കാണിക്കുന്നത്‌- മുരളി വായിച്ചു, രാസ നൃത്തം 
ചെയ്തു. കൃഷ്ണന്‍ സത്യഖണ്ഡത്തിന്റെ അധികാരിയാണ്‌. എന്നാല്‍ കൃഷ്ണനെയും ആക്കിത്തീര്‍ക്കു 
ന്നതാരാണ്‌? സത്യഖണ്നഡം സ്ഥാപിക്കുന്നതാരാണ്‌? അതാണ്‌ സത്യഖണ്‍ഡംം, ഇതാണ്‌ അസത്യഖണ്ന്ധം. 
എപ്പോഴാണോ ലക്ഷ്മീ-നാരായണന്റെ രാജ്യമുണ്ടായിരുന്നത്‌ അപ്പോള്‍ ഭാരതം സത്യഖണ്ഡമായിരുന്നു, 
ആ സമയം മറ്റൊരു ഖണ്ഡവും ഇല്ലായിരുന്നു. മനുഷ്യര്‍ ഈ കാര്യം അറിയുന്നില്ല അതായത്‌ സ്വര്‍ഗ്ഗം 
എവിടെയായിരുന്നുവെന്ന്‌? ആരെങ്കിലും മരിക്കുകയാണെങ്കില്‍ പറയുന്നു സ്വര്‍ഗ്ഗവാസിയായി. ബാബ മന 
സ്സിലാക്കിത്തരികയാണ്‌ നിങ്ങള്‍ തെറ്റില്‍ കുടുങ്ങിയിരിക്കുന്നു. മായക്ക്‌ അധീനമായിരിക്കുന്നു. ഇപ്പോള്‍ 
നിങ്ങള്‍ക്ക്‌ ബാബ വന്ന്‌ ശരിയായത്‌ പറഞ്ഞ്‌ തരുന്നു. നിങ്ങള്‍ക്കറിയാം ഭക്തര്‍ക്ക്‌ ഭക്തിയുടെ ഫലം 
നല്‍കുന്നത്‌ ഭഗവാനാണ്‌. ഈ സമയം എല്ലാവരും ഭക്തിയിലാണ്‌. എന്തെല്ലാം ശാസ്ത്രങ്ങള്‍ മുതലായ 
വയാണോ ഉള്ളത്‌ എല്ലാം ഭക്തി മാര്‍ഗ്ഗത്തിന്റേതാണ്‌. ഈ ഗീതം ആലപിക്കുക എന്നതെല്ലാം ഭക്തിമാര്‍ഗ്ഗ 
മാണ്‌. ജ്ഞാന മാര്‍ഗ്ഗത്തില്‍ ഭജനയില്ല. നിങ്ങള്‍ക്കറിയാം നമ്മുക്ക്‌ ശബ്ദത്തിന്‌ ഉപരിപോകണം, തിരിച്ച്‌ 
പോകണം. ബാബ പറയുന്നു- മധുരമായ കുട്ടികളേ, വായിലൂടെ അല്ലയോ ഭഗവാനേ എന്നുപോലും ഒരി 
ക്കലും പറയരുത്‌. ഇതും ഭക്തി മാര്‍ഗ്ഗമാണ്‌. കലിയുഗത്തിന്റെ അന്ത്യം വരെ ഭക്തിമാര്‍ഗ്ഗമാണ്‌ നടക്കുന്ന 
ത്‌. ഇപ്പോള്‍ ഇതാണ്‌ പുരുഷോത്തമ സംഗമയുഗം, ഈ സമയം ബാബ വന്ന്‌ ജ്ഞാനത്തിലൂടെ നിങ്ങള്‍ 
കുട്ടികളെ ഉത്തമ പുരുഷന്മാരാക്കുന്നു. നിങ്ങള്‍ ഒരേഒരു ഈശ്വരീയ മതത്തിലൂടെ നടക്കൂ. എന്താണോ 
ഈശ്വരന്‍ പറയുന്നത്‌ അതാണ്‌ ശരി. ബാബ മനുഷ്യ ശരീരത്തില്‍ വന്ന്‌ കേള്‍പ്പിക്കുന്നു- നിങ്ങള്‍ എത്ര 
വിവേകശാലികളായിരുന്നു, ഇപ്പോള്‍ എത്ര വിവേകശുന്യരായിരിക്കുന്നു. നിങ്ങള്‍ സ്വര്‍ണ്ണിമ യുഗത്തിലാ 
യിരുന്നു, ഇപ്പോള്‍ ഇരുമ്പുയുഗത്തില്‍ വന്നിരിക്കുന്നു. ആരാണോ ഇവിടുത്തേതായുള്ളത്‌ അവര്‍ക്ക്‌ ഈ 
ജ്ഞാനം വളരെ നല്ലതായി തോന്നും. ഇവിടെയുള്ളവര്‍ക്ക്‌ വളരെ മധുരമായിത്തോന്നും. ഈ ബാബ 
സ്വയം ഗീത പഠിച്ചിരുന്നു. ബാബയെ ലഭിച്ചപ്പോള്‍ എല്ലാം ഉപേക്ഷിച്ചു. വളരെയധികം ഗുരുക്കന്‍മാരെയും 
സ്വീകരിച്ചിരുന്നു. ബാബ പറഞ്ഞു- ഇതെല്ലാം ഭക്തിമാര്‍ഗ്ഗത്തിലെ ഗുരുക്കന്‍മാരാണ്‌. ജ്ഞാനമാര്‍ഗ്ഗത്തിലെ 
ഗുരു ഞാന്‍ ഒരാള്‍ മാത്രമാണ്‌. ജ്ഞാനം എപ്പോഴാണോ എന്നില്‍ നിന്നും കേള്‍ക്കുന്നത്‌ അപ്പോഴാണ്‌ 
അവരെ ജ്ഞാനി എന്ന്‌ പറയാന്‍ സാധിക്കുന്നത്‌. ബാക്കി എല്ലാവരും ഭക്തരാണ്‌. ശ്രീമത്ത്‌ മാത്രമാണ്‌ 
ശ്രേഷ്ഠം, ബാക്കി എല്ലാം മനുഷ്യമതമാണ്‌, ഇതാണ്‌ ഈശ്വരീയമതം. അതാണ്‌ രാവണ മതം, ഇതാണ്‌ 
ഭഗവാന്റെ മതം. ഭഗവാന്‍ പറയുകയാണ്‌ -നിങ്ങള്‍ എത്ര മഹാഭാഗ്യശാലിയാണ്‌, അതുകൊണ്ട്‌ ഇപ്പോള്‍ 


നിങ്ങളുടെ ജന്മം വ്രജ സമാനമാണ്‌. മോതിരത്തില്‍പ്പോലും മദ്ധ്യത്തില്‍ വ്രജം വെയ്ക്കാറുണ്ട്‌. മാലയില്‍ 
മുകളില്‍ പുഷ്പമാണ്‌, പിന്നീട്‌ മേരു. പേര്‍ ആദം-ബീബി എന്നാണ്‌. നിങ്ങള്‍ പറയും മമ്മാ-ബാബയെന്ന്‌. 
ആദി ദേവനും ആദി ദേവിയും, ഇത്‌ സംഗമയുഗത്തിന്റേതാണ്‌. സംഗമയുഗമാണ്‌ ഏറ്റവും ഉത്തമം, അപ്പോ 
ഴാണ്‌ ഈ രാജ്യത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നത്‌. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ 16 കലാ സമ്പൂര്‍ണ്ണ 
രായി ഇവിടെത്തന്നെ മാറണം. പഴയ ലോകത്തെ പുതിയതാക്കാനാണ്‌ ബാബ വരുന്നത്‌. ഈ ലോക 
ത്തിന്റെ കാലാവധി നിങ്ങള്‍ കുട്ടികള്‍ക്കല്ലാതെ മറ്റാര്‍ക്കും അറിയില്ല. ലക്ഷം വര്‍ഷങ്ങളെന്ന്‌ പറയുന്നു. 
ഇതെല്ലാം അസത്യമായ കാര്യങ്ങളാണ്‌. അസത്യമായ മായ, അസത്യമായ ശരീരം..... എന്ന്‌ പറയുന്നു. 
സത്യം സത്യമായത്‌ പുതിയ ലോകം മാത്രമാണ്‌. ഇതാണ്‌ അസത്യഖണ്ന്ധം. വീണ്ടും അസത്യഖണ്ഡത്തെ 
സത്യഖണ്ഡമാക്കുക ഇത്‌ ബാബയുടെ മാത്രം കര്‍ത്തവ്യമാണ്‌. ബാബ പറയുന്നു ഭക്തിമാര്‍ഗ്ഗത്തില്‍ 
എന്തെല്ലാമാണോ പഠിച്ചത്‌, അതെല്ലാം മറക്കൂ. ഇതാണ്‌ നിങ്ങളുടെ പരിധിയില്ലാത്ത വൈരാഗ്യം. സന്യാ 
സിമാരാണെങ്കില്‍ കേവലം വീടും-കുടുംബവും ഉപേക്ഷിച്ച്‌ പിന്നീട്‌ ഈ ലോകത്തില്‍, കാട്ടില്‍ പോകു 
ന്നു. ഇതും (ഡ്രാമയില്‍ ഉള്ളതാണ്‌. എന്തുകൊണ്ട്‌ എന്ന ചോദ്യമില്ല. ഇത്‌ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതു 
മായ കളിയാണ്‌. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ബാബ മനസ്സിലാക്കിത്തരികയാണ്‌, അതായത്‌ ഇങ്ങനെ -ഇങ്ങ 
നെയെല്ലാമാണ്‌ ഉണ്ടാകുന്നത്‌. മറ്റൊരു ധര്‍മ്മത്തിലുള്ളവര്‍ക്കും സ്വര്‍ഗ്ഗത്തിലേക്ക്‌ വരാന്‍ സാധിക്കില്ല. 
ബരദ്ധികള്‍, ക്രിസ്ത്യന്‍സ്‌ ഇവര്‍ ആരും സ്വര്‍ഗ്ഗത്തിലേക്ക്‌ വരുന്നില്ല. അവര്‍ പിന്നീടാണ്‌ വരുന്നത്‌. ഏറ്റവും 
ആദ്യമുള്ളത്‌ ദൈവീകകുലമാണ്‌, പിന്നീട്‌ ഇബ്രാഹിം, ബുദ്ധന്‍, ക്രിസ്തു എന്നിവര്‍ വന്ന്‌ തന്റെ ധര്‍മ്മം 
സ്ഥാപിക്കുന്നു. ബാബ പുരുഷോത്തമ സംഗമയുഗത്തില്‍ വന്ന്‌ ഈ ദൈവീക ധര്‍മ്മം സ്ഥാപിക്കുന്നു. 


ഏത്‌ ആത്മാവായാലും വരുന്നത്‌ ഗര്‍ഭത്തിലേക്ക്‌ തന്നെയാണ്‌. ചെറിയകുട്ടിയില്‍ നിന്ന്‌ വലുതാകുന്നു. 
ശിവബാബയാണെങ്കില്‍ ചെറുതോ വലുതോ ആകുന്നില്ല. ബാബ ഗര്‍ഭത്തിലൂടെ ജന്മവും എടുക്കുന്നില്ല. 
ബുദ്ധന്റെ ആത്മാവും വന്ന്‌ പ്രവേശിച്ചതാണ്‌, അതിന്‌ മുമ്പ്‌ ബുദ്ധധര്‍മ്മം ഉണ്ടായിരുന്നില്ല. തീര്‍ച്ചയായും 
ഇവിടെയുള്ള ഏതെങ്കിലും മനുഷ്യ ശരീരത്തിലാണ്‌ പ്രവേശിക്കുക. പിന്നീട്‌ ഗര്‍ഭത്തിലേക്ക്‌ തീര്‍ച്ചയായും 
പോകും. ബുദ്ധ ധര്‍മ്മം ഒരാളാണ്‌ സ്ഥാപിച്ചത്‌ പിന്നീട്‌ അവര്‍ക്ക്‌ പിറകെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 
അഭിവൃദ്ധിപ്പെട്ടു. എപ്പോഴാണോ ലക്ഷങ്ങളുടെ കണക്കിലെത്തുന്നത്‌ അപ്പോള്‍ രാജധാനി നടക്കുന്നു. 
ബൌദ്ധികളുടെയും രാജ്യം ഉണ്ടായിരുന്നു, ബാബ മനസ്സിലാക്കിത്തരികയാണ്‌ ഇവരെല്ലാം പിന്നീടാണ്‌ 
വരുന്നത്‌. ഇവരെ ഗുരുവെന്ന്‌ പറയില്ല. ഗുരു ഒന്നാണുള്ളത്‌. ധര്‍മ്മസ്ഥാപകരാണെങ്കില്‍ തന്റെ ധര്‍മ്മ 
ത്തിന്റെ സ്ഥാപന ചെയ്ത്‌ പിന്നീട്‌ താഴേക്ക്‌ പോകുന്നു. ബാബ എല്ലാവരെയും മുകളിലേക്കാണ്‌ അയ 
ച്ചത്‌ പിന്നീട്‌ മുക്തിധാമത്തില്‍ നിന്ന്‌ ഓരോരുത്തരായി താഴേക്ക്‌ വരുന്നു. നിങ്ങളും ജീവന്‍മുക്തിയില്‍ 
നിന്ന്‌ താഴേക്ക്‌ വരുന്നു. അതുപോലെ അവര്‍ പിന്നീട്‌ മുക്തിയില്‍ നിന്ന്‌ താഴേക്ക്‌ വരുന്നു. അവര്‍ക്ക്‌ 
എന്ത്‌ മഹിമയാണുള്ളത്‌. ജ്ഞാനം ആ സമയം പ്രായലോപമായിപ്പോകുന്നു. ബാബ ജ്ഞാനം നല്‍കുന്നത്‌ 
ഗതി-സദ്ഗതിക്ക്‌ വേണ്ടിയാണ്‌. അങ്ങനെയുള്ള ബാബ ഗര്‍ഭത്തിലേക്ക്‌ വരുന്നില്ല, (ബഹ്മാവിന്റെ ശരീര 
ത്തിലാണ്‌ ഇരിക്കുന്നത്‌, ബാബയ്ക്ക്‌ രണ്ടാമതൊരു പേരില്ല. മറ്റുള്ളവര്‍ക്ക്‌ ശരീരത്തിനിട്ട പേരാണുള്ളത്‌. 
ഇത്‌ പരമമായ ആത്മാവാണ്‌. ഇത്‌ ജ്ഞാനസാഗരനാണ്‌. ഈ ജ്ഞാനം ആദ്യം ആദി സനാതന ദേവീ-ദേ 
വതാ ധര്‍മ്മത്തിലുള്ള ആത്മാക്കള്‍ക്കാണ്‌ ലഭിക്കുന്നത്‌ എന്തുകൊണ്ടെന്നാല്‍ അവര്‍ക്ക്‌ തന്നെയാണ്‌ ഭ 
ക്തിയുടെ ഫലം ലഭിക്കേണ്ടത്‌. ഭക്തി നിങ്ങള്‍ തന്നെയാണ്‌ ആരംഭിക്കുന്നത്‌. നിങ്ങള്‍ക്ക്‌ തന്നെയാണ്‌ 
ഫലം നല്‍കുന്നത്‌. ബാക്കിയുള്ളതെല്ലാം ശിഖിരങ്ങളാണ്‌. അവര്‍ 84 ജന്മങ്ങള്‍ എടുക്കുന്നില്ല. ബാബ മന 
സ്സിലാക്കിത്തരുന്നു - കുട്ടികളെ, നിങ്ങളിപ്പോള്‍ ദേഹീ-അഭിമാനിയാകൂ. സത്യയുഗത്തില്‍ മനസ്സിലാക്കു 
ന്നു- ഒരു ശരീരം വിട്ട്‌ അടുത്തത്‌ എടുക്കും, ദുഃഖത്തിന്റെ കാര്യമില്ല. വികാരങ്ങളുടെ കാര്യമില്ല. വികാ 
രമുണ്ടാകുന്നത്‌ രാവണ രാജ്യത്തിലാണ്‌. അത്‌ നിര്‍വ്വികാരീ ലോകമാണ്‌. നിങ്ങള്‍ മനസ്സിലാക്കിക്കൊടു 
ത്താലും അവര്‍ അംഗീകരിക്കുന്നില്ല. കല്പം മുമ്പത്തേതുപോലെ ആര്‍ അംഗീകരിക്കുന്നോ, അവര്‍ പദവി 
നേടുന്നു, ആര്‍ അംഗീകരിക്കുന്നില്ലയോ അവര്‍ നേടുന്നുമില്ല. സത്യയുഗത്തില്‍ എല്ലാവരും പവിത്രത, 
സുഖ, ശാന്തിയിലാണ്‌ കഴിയുന്നത്‌. എല്ലാ മനോകാമനകളും 21 ജന്മത്തിലേക്ക്‌ പൂര്‍ത്തീകരിക്കപ്പെടുന്നു. 
സത്യയുഗത്തില്‍ ഒരു കാമനയുമില്ല. ധാന്യം മുതലായ എല്ലാം തന്നെ അളവറ്റത്‌ ലഭിക്കുന്നു. ഈ മുംബൈ 
മുമ്പ്‌ ഉണ്ടായിരുന്നില്ല. ഉപ്പിന്റെ ഗുണമുള്ള ഭൂമിയിലല്ല ദേവതകള്‍ വസിക്കുന്നത്‌. മധുരമുള്ള നദികള്‍ 
അവിടെ ഉണ്ടായിരുന്നു, അവിടെയാണ്‌ ദേവതകള്‍ ഉണ്ടായിരുന്നത്‌. കുറച്ച്‌ മനുഷ്യരായിരുന്നു ഉണ്ടായി 
രുന്നത്‌, ഓരോരുത്തര്‍ക്കും വളരെയധികം ഭൂമി ഉണ്ടായിരുന്നു. കാണിക്കുന്നുണ്ട്‌ - സുധാമാവ്‌ രണ്ട്‌ പിടി 
അവില്‍ നല്‍കി, കൊട്ടാരം തിരികെ ലഭിച്ചു. മനുഷ്യന്‍ ഈശ്വരാര്‍ത്ഥം ദാന പുണ്യം ചെയ്യുന്നു. ഭഗവാ 
നെന്താ ഏതെങ്കിലും യാചകനാണോ? ഈശ്വരന്‍ ദാതാവാണ്‌. ഈശ്വരന്‍ അടുത്ത ജന്മത്തില്‍ വളരെയ 
ധികം നല്‍കും എന്നു കരുതുന്നു. നിങ്ങള്‍ രണ്ട്‌ പിടിയാണ്‌ നല്‍കുന്നത്‌, പുതിയ ലോകത്തില്‍ വളരെയ 
ധികം എടുക്കുന്നു. ബാബ പറയുന്നു ഞാന്‍ തന്നെയാണ്‌ നിങ്ങള്‍ക്ക്‌ എന്റെ പരിചയം നല്‍കുന്നത്‌. 


എന്റെ പരിചയം മറ്റാര്‍ക്കും ഇല്ല. ഞാന്‍ ശരീരത്തിലും വരുന്നില്ല. ഞാന്‍ വരുന്നത്‌ ഒരു പ്രാവശ്യം മാത്ര 
മാണ്‌. എപ്പോഴാണോ പതിത ലോകത്തെ പരിവര്‍ത്തനപ്പെടുത്തേണ്ടത്‌. ഞാന്‍ തന്നെയാണ്‌ പതിത-പാ 
വനന്‍. എന്റെ പാര്‍ട്ട്‌ തന്നെ സംഗമയുഗത്തിലാണ്‌, അതും കൃത്യ സമയത്ത്‌ വരുന്നു. നിങ്ങള്‍ക്ക്‌ ഇത്‌ 
അറിയുകയേ ഇല്ല അതായത്‌ ശിവബാബ എപ്പോഴാണ്‌ ഇതില്‍ പ്രവേശിക്കുന്നത്‌. കൃഷ്ണന്റെ തീയ്യ 
തിയും, ദിവസവും, മിനിറ്റും, മണിക്കൂറുമെല്ലാം എഴുതുന്നുണ്ട്‌. ബാബയുടെ മിനിറ്റും, മണിക്കൂറുമൊന്നും 
കണ്ടെത്താന്‍ കഴിയില്ല. ഈ ബ്രഹ്മാവ്‌ പോലും അറിഞ്ഞിരുന്നില്ല. എപ്പോഴാണോ ജ്ഞാനം കേള്‍പ്പിച്ചത്‌ 
അപ്പോഴാണ്‌ മനസ്സിലായത്‌. ആകര്‍ഷണമുണ്ടാകുന്നു. (്രഹ്മാവിലാണെങ്കില്‍ കറ പിടിച്ചിരുന്നു. എപ്പോ 
ണോ പരമപിതാ പരമാത്മാവ്‌ പ്രവേശിച്ചത്‌ അപ്പോഴാണ്‌ നിങ്ങള്‍ക്ക്‌ ആകര്‍ഷണമുണ്ടായതും നിങ്ങള്‍ 
ഒടി വന്നതും. നിങ്ങള്‍ ഒന്നും തന്നെ ചിന്തിച്ചില്ല. ബാബ പറയുന്നു ഞാന്‍ സമ്പൂര്‍ണ്ണ പവിത്രമാണ്‌. നിങ്ങള്‍ 
ആത്മാക്കളില്‍ കറ പിടിച്ചിട്ടുണ്ട്‌, ഇപ്പോള്‍ അതെങ്ങനെ ഇല്ലാതാക്കും? (്രാമയില്‍ ഓരോ ആത്മാവിനും 
അവരവരുടെ പാര്‍ട്ട്‌ ലഭിച്ചിട്ടുണ്ട്‌. ഇത്‌ വളരെ രഹസ്യമായ കാര്യമാണ്‌. ആത്മാവ്‌ എത്ര ചെറുതാണ്‌. ദിവ്യ 
ദൃഷ്ടിയിലൂടെയല്ലാതെ അതിനെ ആര്‍ക്കും കാണാന്‍ സാധിക്കില്ല. ബാബ വന്ന്‌ നിങ്ങള്‍ക്ക്‌ ജ്ഞാന 
ത്തിന്റെ മൂന്നാം നേത്രം നല്‍കുന്നു. നിങ്ങള്‍ക്കറിയാം നമ്മള്‍ ആത്മാക്കളെത്തന്നെയാണ്‌ ബാബ പഠിപ്പി 
ക്കുന്നത്‌. ഭക്തിമാര്‍ഗ്ഗത്തില്‍ ജ്ഞാനം ആട്ടയില്‍ ഉപ്പുള്ളത്‌ പോലെയാണ്‌. ഏതുപോലെയാണോ ഭഗവാ 
നുവാച എന്ന അക്ഷരം ശരിയാണ്‌ എന്നാല്‍ കൃഷ്ണനെന്ന്‌ പറയുന്നതിലൂടെ തെറ്റാകുന്നു. മന്‍മനാഭവ 
അക്ഷരം ശരിയാണ്‌ എന്നാല്‍ അര്‍ത്ഥം മനസ്സിലാക്കുന്നില്ല. എന്നെമാത്രം എന്ന അക്ഷരവും ശരിയാണ്‌. 
ഇതാണ്‌ ഗീതയുടെ യുഗം. ഭഗവാന്‍ ഈ സമയം മാത്രമാണ്‌ ഈ രഥത്തില്‍ വരുന്നത്‌, അവര്‍ കുതിരവണ്ടി 
കാണിച്ചിരിക്കുന്നു. അതില്‍ കൃഷ്ണന്‍ ഇരിക്കുന്നു. ഇപ്പോള്‍ ഭഗവാന്റെ ഈ രഥം എവിടെക്കിടക്കുന്നു, 
കുതിര വണ്ടി എവിടെക്കിടക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇത്‌ പരിധിയില്ലാത്ത അച്ഛന്റെ വീടാണ്‌. 
അച്ഛന്‍ എല്ലാ ആത്മാക്കള്‍ക്കും അര്‍ത്ഥം കുട്ടികള്‍ക്ക്‌ 21 ജന്മത്തേക്ക്‌ ആരോഗ്യവും, സമ്പത്തും, 
സന്തോഷവും നല്‍കുന്നു. ഇത്‌ അനാദിയും അവിനാശിയുമായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ 
നാടകമാണ്‌. എപ്പോള്‍ ആരംഭിച്ചു എന്ന്‌ പറയാന്‍ സാധിക്കില്ല. ച്രകം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ 
സംഗമത്തെയാണെങ്കില്‍ ആര്‍ക്കും അറിയുകയേയില്ല. ബാബ പറഞ്ഞ്‌ തരുന്നു ഈ നാടകം അയ്യായിരം 
വര്‍ഷത്തിന്റേതാണ്‌. പകുതി സമയം സൂര്യവംശിയും-ചന്ദ്രവംശിയും, പകുതി സമയം അര്‍ത്ഥം 2500 
വര്‍ഷം ബാക്കി പകുതി സമയത്തില്‍ മറ്റെല്ലാ ധര്‍മ്മങ്ങളും. നിങ്ങള്‍ക്കറിയാം സത്യയുഗത്തില്‍ ഉള്ളത്‌ 
നിര്‍വ്വികാരി ലോകമാണ്‌. നിങ്ങളിപ്പോള്‍ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ രാജ്യം നേടുന്നു. ക്രിസ്ത്യാ 
നികൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട്‌- ഞങ്ങളെ ആരോ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്‌, അതിലൂടെയാണ്‌ 
ഞങ്ങള്‍ ഈ വിനാശത്തിന്‌ വേണ്ടതെല്ലാം ഉണ്ടാക്കുന്നത്‌. പറയുന്നു ഞങ്ങള്‍ ഇങ്ങനെയുള്ള ബോംബ്‌ 
ഉണ്ടാക്കുന്നു അതിലൂടെ ഒരു ലോകമല്ല വേണമെങ്കില്‍ 10 ലോകം വരെ ഇല്ലാതാക്കാം. ബാബ പറയുന്നു 
ഞാന്‍ സ്വര്‍ഗ്ഗം സ്ഥാപിക്കാന്‍ വന്നിരിക്കുന്നു. ബാക്കി വിനാശം അത്‌ ഇവര്‍ ചെയ്യും. ശരി. 


വളരെക്കാലത്തെ വേര്‍പാടിനുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹ സ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്കാരം. 


ധാരണയ്ക്കുള്ള മുഖ്യസാരം - 


1) പരിധിയില്ലാത്ത വൈരാഗിയായി എന്തെല്ലാമാണോ ഇതുവരെ ഭക്തിയില്‍ പഠിച്ചത്‌ അഥവ കേട്ടത്‌, 
അതെല്ലാം മറക്കണം. ഒരു ബാബയില്‍ നിന്ന്‌ കേട്ട്‌, ബാബയുടെ ശ്രീമത്തിലൂടെ സ്വയത്തെ ശ്രേഷ്ഠമാക്ക 
ണം. 


2) ഏതുപോലെയാണോ ബാബ സമ്പൂര്‍ണ്ണ പവിത്രമായിരിക്കുന്നത്‌, ബാബയില്‍ ഒരു കറയുമില്ല. അതു 
പോലെ പവിത്രമാകണം. നാടകത്തിലെ ഓരോ അഭിനേതാവിന്റേതും കൃത്യമായ പാര്‍ട്ടാണ്‌, ഈ ഗുഹ്യ 
രഹസ്യത്തെ മനസ്സിലാക്കി നടക്കണം. 


വരദാനം:- കഴിഞ്ഞതിന്‌ ശ്രേഷ്ഠ വിധിയിലൂടെ വിട നല്‍കി ഓര്‍മ്മചിഹന സ്വരൂപമാ 
ക്കുന്ന പാസ്സ്‌ വിത്ത്‌ ഓണറായി ഭവിക്കട്ടെ! 


കഴിഞ്ഞത്‌ കഴിഞ്ഞ്‌ പോകുക തന്നെവേണം. സമയവും ദൃശ്യവും എല്ലാം കടന്ന്‌ പോകും എന്നാല്‍ പാസ്സ്‌ 
വിത്ത്‌ ഓണറായി ഓരോ സങ്കല്‍പം അഥവ സമയത്തെയും കടത്തി വിടൂ അര്‍ത്ഥം കഴിഞ്ഞതിന്‌ ഇങ്ങ 
നെയുള്ള ശ്രേഷ്ഠ വിധിയിലൂടെ വിട നല്‍കൂ, അതിലൂടെ കഴിഞ്ഞതിനെ സ്മൃതിയില്‍ കൊണ്ട്‌ വരു 
മ്പോള്‍ തന്നെ ആഹാ, ആഹാ യുടെ ശബ്ദം മനസ്സില്‍ നിന്ന്‌ വരണം. മറ്റ്‌ ആത്മാക്കള്‍ താങ്കളുടെ 
കഴിഞ്ഞുപോയ കഥയില്‍ നിന്ന്‌ പാഠം പഠിക്കണം. താങ്കളുടെ കഴിഞ്ഞുപോയ കാര്യങ്ങള്‍, ഓര്‍മ്മചിഹ്ന 
സ്വരൂപമായി മാറുകയാണെങ്കില്‍ കീര്‍ത്തനം അര്‍ത്ഥം മഹിമ പാടിക്കൊണ്ടിരിക്കും. 


സ്പോഗന്‍:- തന്റെ മംഗളത്തിന്റെ ശ്രേഷ്ഠ പ്ലാനുണ്ടാക്കൂ അപ്പോള്‍ വിശ്വ സേവനത്തില്‍ 
സാകാശ്‌ ലഭിക്കും. 


